Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


( 


ടാം 


KERALA 


GOVERNYA 


VMENT OF 
मन्याव अपत 


9 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th July 2010 
2010 ജൂലൈ 6 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


15th Ashadha 1932 
1932 ആഷാഢം 15 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
[നമ്പർ 7 / 2010 - 11] 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 7 - 2010, 3 മണിവരെ. 

ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
14 -7 - 2010 , 4 മണി. 
പ്രവൃത്തിയുടെ കാലാവധി 30 ദിവസം. 

- മറ്റ് വ്യവസ്ഥകൾ 


നമ്പർ ജി.ഡബ്ലു . പി . കെ ./775/ 2010. 

2010 ജൂൺ 21. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെപറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽമത്സരാടിസ്ഥാനത്തിലുള്ളദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രവൃത്തിയുടെ പേര്- പാലക്കാട് ജില്ലാ കളക്ടറുടെ 
വരൾച്ച ദുരിതാശ്വാസം 2010 പദ്ധതിയിൽ ചിറ്റൂർ താലൂക്കിൽ 
എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിൽ എക്സ്ട്രാഡീൽ 
കൈപമ്പുകൾ റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 
അടങ്കൽ തുക രൂപ 4, 05,000 
നിരതദ്രവ്യം -രൂപ 10 , 150 
എണ്ണം 45 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 900 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
14 - 7 - 2010 , 1 മണിവരെ. 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ആഫീസർ, ഭൂജല വകുപ്പ്, 
മുനിസിപ്പൽ ടി . ബി . കോംപ്ലക്സ്, പാലക്കാട് എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുൻപ് 
ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 
100 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
സമ യ ങ്ങ ളിൽ പാല ക്കാടുള്ള ആ ഫീ സിൽ നിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെൻ ഡ റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെൻഡറിനും ബാധകമായിരിക്കും. 
5. ടെൻഡർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്ന തി നുള്ള അ ധി കാരം ജില്ലാ ആ ഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 


29th JUNE 2010] 


GROUND WATER DEPARTMENT 


46 


നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം 
ചെയ്ത് മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


- 6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകു ക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 
7. പവ്യ ത്തി കൾ പൂർത്തി യാ ക്കിയശേഷം ബില്ലു കൾ 

കളക്ടറേറ്റിൽ നൽകി ജില്ലാ കളക്ടർ തുക അനുവദി 
ക്കുന്നമുറയ്ക്ക് മാത്രമേ ബിൽ തുക ലഭിക്കുകയുള്ളു. 


ജില്ലാ ആഫീസ്, 
മുനിസിപ്പൽ ടി . ബി . കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


- പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
കുഴൽക്കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 

അടങ്കൽ തുക 2, 00,000 രൂപ 
നിരതദ്രവ്യം 5,000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 

ദർ ഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അ വ സാന 
തീയതിയും സമയവും 19 -7 - 2010 , 1 മണിവരെ. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 19- 7 - 2010, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമ യ വും 
19 -7 - 2010, 4 മണി. 
- പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. എം ./ 215/ 10 -OT-14 / 2010 . 


2010 ജൂൺ 23. 


നമ്പർ ജി . എം ./ 831/ 10 - 01-16 / 2010. 


2010 ജൂ 


ൺ 25. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ, ഭൂജല 
വകുപ്പ്, മല പ്പുറം താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം 
ചെയ്ത് മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

പ്രവൃത്തിയുടെ പേര് - ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
110 എം. എം. വ്യാസമുള്ള കുഴൽക്കിണർ കുഴിച്ച് ഹാന്റ് പമ്പ് 
( എ . എസ്. ഐ . മുദ യു ള്ള ത് ) വാങ്ങി ഘടിപ്പിച്ച് 
പ്ലാറ്റ് ഫോം നിർമ്മിക്കുന്ന പ്രവൃത്തി. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ, ഭൂജല 
വകുപ്പ്, മലപ്പുറം താഴെ പറയുന്ന പ്രവ്യത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 
നിന്നും പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം 
ചെയ്ത് മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


അടങ്കൽ തുക 2, 00, 000 രൂപ 


- പ്രവൃത്തിയുടെ പേര്- ഭൂജല വകുപ്പിന്റെ പരിധിയിൽ 
വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ 
കുഴൽക്കിണറിലെ ഹാന്റ് പമ്പ് റിപ്പയർ ചെയ്യുന്ന പ്രവൃത്തി. 


അടങ്കൽ തുക 2,00 ,000 രൂപ 


നിരതദ്രവ്യം --5,000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർ ഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അ വ സാന 
തീയതിയും സമയവും 17 - 7- 2010 , 1 മണിവരെ. 

ദർ ഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 17 - 7- 2010, 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
17 - 7 - 2010 , 4 മണി. 

പ്രവൃത്തിചെയ്ത് തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


നിരതദ്രവ്യം - 5,000 രൂപ 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 

ദർ ഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും 20 - 7 -2010 , 1 മണിവരെ. 

ദർഘാസ് ഫോറങ്ങൾ സ്വീകരിക്കുന്ന അവസാന 
തീയതിയും സമയവും 20 -7 - 2010 , 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
20 - 7 - 2010 , 4 മണി. 


നമ്പർ ജി . എം ./ 477 / 10 -OT- 15/ 2010. 


2010 ജൂൺ 24. 


പ്രവൃത്തി ചെയ്ത് തീർക്കേണ്ട കാലാവധി 10 ദിവസം. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ആഫീസർ, ഭൂജല 
വകുപ്പ്, മല പ്പുറം താഴെ പറയുന്ന പ്രവൃത്തിക്ക് 
അംഗീകൃത കരാറുകാരിൽ നിന്നും പ്രശസ്ത സ്ഥാപനങ്ങളിൽ 


ജില്ലാ ഓഫീസറുടെ കാര്യാലയം, 
- മലപ്പുറം. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


